Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMID 
KL / TV (N )/ 12 /2009- 2011 


OLDS 


MOD 


V 
GOVEREIRO 


MENT OF 


OF KER 


790 


KERALA GAZETTE 
-- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


21st July 2009 
2009 20081 21 


THIRUVANANTHAPURAM , TUESDAY 


No . 


» 29 


beijo 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Ashadha 1931 
1931B45wo 30 


PART III 
Marine Department 


TENDER NOTICE 


Estimate PAC - Rs. 31, 87 ,344 . 


No. D3 -1568 /2009 /SE . 


30th June 2009 . 


Competitive tenders in sealed covers are invited by 
the Superintending Engineer, Harbour Engineering South 
Circle , Thiruvananthapuram for and on behalf of the 
Governor of Kerala for the following work from 
registered “ B ” Class Contractors/ Firms of State PWD / 
Irrigation Department/CPWD/ Port Trust etc . or registered 
Contractors/Firms in Agriculture Department or similar 
Government approved institutions registered as 
landscapers . Contractors of the second category should 
produce certificate of their experience of atleast one 
landscaping work previously done from Government 
Departments /Government approved institutions with their 
application . Tenders are accepted only through registered 
post or speed post. Tenders submitted through any 
courier service will not be considered . 


E .M .D . — Rs. 50 ,000 . 
Cost of tender form — Rs. 4,800 + VAT @ 12.5 % . 
Time of completion — 4 Months. 

The tender forms can be had from the office of the 
undersigned from 27 - 7 - 2009 upto 3. 30 p.m . on 6 -8 -2009 
during office hours on application in writing proving the 
eligibility and on payment of cost and VAT. Tenders in 
sealed covers superscribing the name of work should 
reach the undersigned on or before 3 p .m . on 12 - 8 -2009 
by Registered / Speed Post only. Department will not be 
responsible for postal delay . If the late date fixed for 
submission of tenders be declared holiday, tenders will be 
accepted till 3 p .m . on the successive working day . 

Preliminary Agreement signed in Kerala Stamp Paper 
worth Rs . 50 and EMD of Rs . 50 ,000 as Demand Draft in 
favour of the undersigned should also be accompanied 
along with the tender. Tenders submitted without 
enclosing preliminary agreement and required EMD will 
be rejected outright. The tenders will be opened at 
3 . 30 p . m . on 12 - 8 - 2009 in the presence of tenderers or 
their authorized representatives present at the time of 


Tender Number — 9 /HESC / 2009 - 10 . 


Name of work — TRP - Tourism - Development of 
Shangumughom Beach in Thiruvananthapuram District , 
Landscaping 


Gaz. No . 29 /2009/DTP (Marine ). 


100 


KERALA GAZETTE 


[PART III 


opening . The firm period of the tender will be Four മേ ഖലാ, കമ ലേ ശ്വ രം , തിരു വ ന ന്ത പുരം, സൂപ ണ്ടിംഗ് 
months (4 months ) from the date of opening of the എഞ്ചിനീയർക്ക് ലഭിക്കത്തക്ക വിധം അയയ്ക്കേ ണ്ടതാണ്. 
tender. All the conditions regarding Notice Inviting പോസ്റ്റൽ കാല താ മ സ ത്തിന് ഈ വകു പ്പിന് യാതൊരു 
Tenders in the PWD / HED and allied orders will be ഉത്ത ര വാദിത്വവും ഉണ്ടാ യി രി ക്കു ന്ന ത ല്ല . ദർഘാസുകൾ 
applicable to this tender. [Govt. Order (Rt.) No . 255/04/F & PD സ്വീകരിക്കേണ്ട അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
dated 29 -6 -2004 and allied orders will be applicable to this സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
tender ]. The work is purely skilled and no preference will തൊട്ടടുത്ത പ്രവൃത്തിദിവസം 3 മണിവരെ ദർഘാസുകൾ 
be given to Labour Contract Co -operative Societies for സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 50 രൂപ 
this tender. The undersigned reserves the right to deny - വിലയ്ക്കുള്ള കേരള മുദ്രപത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും 
any application for tender documents or to reject the 

50 , 000 രൂപയുടെ നിര ത ദ വ്യവും സൂപ ണ്ടിംഗ് 
tender without assigning any reason. While evaluating 

എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ രേഖയും അടക്കം 
tenders , regard would be paid to National Defence and 

ചെയ്യേണ്ട താ ണ് . അപ്രകാരം ചെയ്യാത്ത ദർഘാസുകൾ 
Security Considerations. 

നിരുപാധികം നിരസിക്കുന്നതാണ്. ദർഘാസുകൾ, അവ 

സ്വീകരിക്കുന്ന 12 - 8 - 2009 വൈകിട്ട് 3. 30 മണിക്ക് ഹാജരുള്ള 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 

കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തി 
വകുപ്പ് ദക്ഷിണ മേ ഖല , തിരു വ ന ന്ത പുരം സൂപ്രണ്ടിംഗ് 

യിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
എഞ്ചി നീ യ ർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് സംസ്ഥാന 

താണ്. ദർഘാസിന്റെ ഫേം പിരീഡ് ദർഘാസ് തുറക്കുന്ന 
പൊതു മരാമത്ത് വകു പ്പ്, ഇറി ഗേ ഷൻ വകുപ്പ്, കേന്ദ്ര 

ദിവസം മുതൽ 4 മാസം ആയിരിക്കും. കേരള പൊതുമരാമത്ത് 
പൊ തു മ രാ മത്ത് വകുപ്പ്, പോർട്ട് ട്രസ്റ്റ് എന്നി വ യിൽ 
" ബി ക്ലാസ് രജി സ് ട്രേ ഷനിൽ കുറയാത്ത യോഗ്യ ത 

വകുപ്പിലെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെയും 
യുള്ളവരോ, കൃഷി വകുപ്പ് അംഗീകൃതമോ തത്തുല്യമായ 

ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് 
അംഗീകാ രമുള്ള ഗവൺമെന്റ് രജിസ്ട്രേഷനോടു കൂടിയ 

-- പരിഗ ണ ന 

യ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ 
സ്ഥാപനങ്ങളിൽ നിന്ന് ലാന്റ് സ്കേപ്പിംഗ് പ്രവൃത്തിയിൽ 

ദർഘാസിനും ബാധകമായിരിക്കും. [ 29 -6 - 2004- ലെ സർക്കാർ 
അംഗീകാരം ലഭിച്ച കരാറുകാർക്കോ ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. 

ഉത്തരവ് ( ആർ. റ്റി .) 255 / 2004 / F & PD - യും അ നു ബന്ധ 
രണ്ടാമതു പറഞ്ഞിട്ടുള്ള അംഗീകാരം ലഭിച്ചവർ സർക്കാർ ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമാണ്.) തികച്ചും 
സ്ഥാപനങ്ങളിലോ, സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിലോ സ്കിൽഡ് ആയ ഈ പ്രവൃത്തിയുടെ ദർഘാസിൽ ലേബർ 
സമാനമായ ഒരു പ്രവൃത്തിയെങ്കിലും തൃപ്തികരമായി ചെയ്ത - കോൺട്രാക്ട് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രത്യേക 
തിനുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ദർഘാസ് ഫോറത്തിന്റെ പരിഗണനയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല . 
വില ഒടുക്കി ഫോറം വാങ്ങാവുന്നതാണ്. ദർഘാസുകൾ - ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് 
രജിസ്ട്രേഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം 

സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
മടക്കി നൽകാവുന്നതാണ്. കൊറിയർ സർവ്വീസുകൾ മുഖേന 

കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 

ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ 
ദർഘാസ് നമ്പർ 9/എച്ച്. ഇ . എസ്. സി /2009- 10 . 

സൂക്ഷ്മപരിശോധനയിൽ ദേശീയസുരക്ഷയ്ക്കും പ്രതിരോധത്തിനും 
പ്രവർത്തിയുടെ പേര് റ്റി.ആർ. പി.-ടൂറിസം- തിരുവനന്തപുരം 

പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 
ജില്ലയിലെ ശംഖുമുഖം ബീച്ചിന്റെ പുനരുദ്ധാരണം 

Office of the Superintending 
ലാന്റ് കേപ്പിംഗ് പ്രവൃത്തി. 

Engineer, Harbour Engg . 

(Sd.) 
എസ്റ്റിമേറ്റ് അടങ്കൽ തുക -രൂപ 31,87,344. 

South Circle , 

Superintending Engineer 
നിരതദ്രവ്യം രൂപ 50 ,000. 

Thiruvananthapuram . 

(In- Charge ). 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 4, 800 + മൂല്യവർദ്ധിത 

- നികുതി @ 12 .5 %. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

TENDER NOTICE 


ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് 
ദക്ഷിണമേഖലാ, കമലേശ്വരം, തിരുവനന്തപുരം കാര്യാലയ 
ത്തിൽനിന്നും 27 - 7 - 2009 മുതൽ 6 - 8 - 2009 വൈകുന്നേരം 
3. 30 മണി വരെ ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും 
അടച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജ രാക്കി 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഉളളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് 
വ്യക്തമായി രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത തപാൽ സ്പീഡ് 
പോസ്റ്റ് സർവ്വീസ് മുഖേന 12 - 8 - 2009 വൈകുന്നേരം 
3 മണിക്ക് മുമ്പായി തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്ദക്ഷിണ 


No. D3-459/2008/ HECC . 

3rd July 2009 . 
The Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in sealed 
covers for the following work from registered 
Contractors/Firms of State PWD , Irrigation Department, 
Cental Public Works Department and Port Trust through 
Registered post or Speed post. Tenders submitted 
through any courier service will not be considered . 


21st JULY 2009] 


MARINE DEPARTMENT 


101 


- Rs. 


Tender No. and Name of work 
with Probable amount of 

EMD 
contract 
- 1 4/ HECC/2009-10 - TRP - Construction of 

fish landing centre at Valanjavazhi in 
Alappuzha District ( re -tender) - 
Rs. 20 , 80 ,620 

50,000 
2 5 / HECC/ 2009 -10 - RKVY _- Establishment 

of Karimeen Hatchery cum Training 
Centre at Government Model Fish farm , 
Pallam - Deepening of pond , protection 
of existing canal, Construction of 
Earthen Bund and construction of 
Fish tank --Rs. 51 ,59 ,414 

- 50,000 
3 6/ HECC/ 2009 - 10 - TRP Improvements to 

Kattithara road at Maradu Grama 
Panchayat in Ernakulam District , 
Rs. 17, 99, 329 

45 ,000 


4 7/ HECC/ 2009 -10 - Improvements to Kamba 

nikadavu - Chachamaram -Punnachal 
seawall road in Kaipamangalam Grama 
Panchayat in Thrissur District , 
Rs. 20, 70,886 

| 50,000 
5 8 / HECC/ 2 009 - 10 - Improvements to 

Theeradesa road in Chavakkadu 
Grama Panchayat in Thrissur District , 
Rs. 20 , 74 , 806 

50, 000 


the work shall be submitted in sealed cover with 
superscribing the name of work on or before 3 p . m . on 
5 - 8 - 2009 to the Superintending Engineer , Harbour 
Engineering Central Circle , Ernakulam - 18 . Tenders received 
after 3 p . im . on 5 - 8 - 2009 due to postal delay or on any 
other reasons will not be considered . Department will not 
be responsible for any such delays. If the last date of 
receipt of tender happens to be a holiday, tenders will 
be accepted upto 3 p . m . on the next working day. 

Preliminary Agreement signed in Kerala Stamp Paper 
worth Rs. 50 and document for required EMD pledged in 
favour of the Superintending Engineer, Harbour 
Engineering Central Circle , Ernakulam - 18 are also to be 
submitted along with the tender. The tender submitted 
without Preliminary Agreement and required EMD will be 
rejected outright. The tenders will be opened at 
3 . 30 p .m . on the last date of receipt of tender in the 
presence of tenderers/ authorized agents present at the 
time. The firm period of the tender shall be Four months 
(4 months) from the date of opening of the tender. All the 
conditions in the Kerala P. W . D . and all other conditions 
prevailing for consideration of tenders will be applicable to 
these tenders also . Government Order No. (Rt.) 255 /2004 / 
F & PD dated 29 -6 - 2004 and allied order will be applicable 
for these tenders. The undersigned reserves the right to 
reject the application for issuance of tender forms and 
also the submitted tender of any tenderer without 
assigning any reason . While evaluating tenders, regard 
would be paid to National Defence and Security 
considerations. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, മദ്ധ്യ മേ ഖല, എറ ണാ കുളം സൂപ ണ്ടിംഗ് 
എഞ്ചിനീയർ, താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന 
പൊതു മ രാ മത്തു വകു പ്പ് , ജല വി ഭവ വകു പ്പ് , കേന്ദ് 
പൊതു മരാമത്ത് വകു പ്പ് , പോർട്ട് ട്രസ്റ്റ് എന്നിവയിൽ 
രജിസ്ട്രേഷനുളള കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ 
നിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസു 
കൾ രജി സ് ട്രേഡ് തപാൽ അഥവ സ് പീഡ് പോസ്റ്റ് 
മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസുകൾ 
മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 


6 


9/ HECC/2009 -10 - Resurfacing of Kaipa 

mangalam Moonnupeedika beach 
road in Kaipamangalam Grama 
Panchayat in Thrissur District , 
Rs. 17,15,808 


42,900 


7 10 / HECC/2009-10 - TRP - TSM- Landscape 

development of Fort Kochi beach 
in Ernakulam District - Renovation 
of existing pathway above seawall 
and viewing deck 
Rs. 74,35, 991 

- 50, 000 


ക്രമ 
നമ്പർ 


ടെണ്ടർ നമ്പരും പ്രവർത്തിയുടെ 
പേരും അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


(1) 


(3) 


Cost of tender form — Rs. 3, 200 + 12 .5 % VAT for 
Sl. Nos. 1, 4, 5, Rs. 7 ,800 + 12. 5 % VAT for Sl . No. 2 , Rs. 
2 , 700+ 12. 5 % VAT for Sl. No. 3, Rs. 2, 600 + 12 .5 % VAT for 
Sl. No. 6 and Rs. 11, 200 + 12 .5 % VAT for Sl. No. 7. 
- Period of completion - 5 months for Sl. No . 1 , 
8 months for Sl. No. 2 , 6 months for Sl. No .7 and 4 
months for others. 

- Class of tender - " A Class and above for Sl. No . 7 , 
" B Class and above for others. 


1 4/എച്ച്. എ . സി . സി . 2009- 10 - സി.ആർ. പി . 

ആലപ്പുഴ ജില്ലയിലെ വളഞ്ഞവഴി ഫിഷ് 
ലാന്റിംഗ് സെന്ററിന്റെ നിർമ്മാണം 
(പുനർ ദർഘാസ്) - രൂപ 20,80,620 

50, 000 
- 2 5/ എച്ച്. ഇ . സി. സി. 2009 -10- ആർ. കെ . വി. വൈ . 

കോട്ടയം ജില്ലയിൽ പളളം ഗവ . മോഡൽ 
ഫിഷ് ഫാമിൽ കരിമീൻ ഹാച്ചറി നിർമ്മി 
ക്കുന്നതിന്റെഭാഗമായി കുളം ആഴംകൂട്ടൽ, 
എർത്തെൻ ബണ്ട് നിർമ്മിക്കൽ, ഫിഷ് 
ടാങ്ക് നിർമ്മാണംമുതലായ പ്രവർത്തികൾ 
രൂപ 51, 59, 414 

50, 000 


The tender forms can be had from the office of the 
undersigned on all working days from 24 -7 - 2009 up to 
1 p.m . on 29 -7 -2009 on application in writing , proving the 
eligibility and on payment of cost and VAT . Tenders for 


102 


KERALA GAZETTE 


[PART III 


(1) 


45,000 


50, 000 


3 6 / എച്ച്. എ . സി. സി./ 2009 - 10 - റ്റി . ആർ. പി 

എറണാകുളം ജില്ലയിലെ മരട് ഗ്രാമ 
പഞ്ചായത്തിലെ കാട്ടിത്തറ റോഡിന്റെ 

പുനരുദ്ധാരണം - രൂപ 17, 99,329 
4 7 / എച്ച്. ഇ . സി. സി./ 2009 - 10. - തൃശ്ശൂർ ജില്ല 

യിലെ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 
കമ്പ നിക്കടവ്- ചാച്ചാ മരം -പുന്നച്ചാ ൽ 
സീവാൾ റോഡിന്റെ പുനരുദ്ധാരണം - 

രൂപ് 20,70, 886 
5 8/ എച്ച്. ഇ . സി . സി ./ 2009 - 10 - - തൃശ്ശൂർ ജില്ല 

യിലെ ചാവക്കാട് ഗ്രാമപഞ്ചായത്തിലെ 
തീരദേശ റോഡിന്റെ പുനരുദ്ധാരണം - 

രൂപ് 20,74,806 
- 6 9/എച്ച്. ഇ . സി . സി./2009- 10 -തൃശ്ശൂർ ജില്ലയിലെ 

കൈപ്പമംഗലം ഗ്രാമ പഞ്ചായത്തിലെ 
കൈപ്പമംഗലം മൂന്നു പീടിക ബീച്ച് 
റോഡിന്റെ പുനരുദ്ധാരണജോലികൾ - 

രൂപ് 17,15,808 
7 10/ എച്ച്. ഇ . സി . സി./2009 - 10 - റ്റി. ആർ. പി . 

ടൂറിസം- എറണാകുളം ജില്ല യിലെ 
ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ലാന്റ് 

കേപ്പിംഗ് നടപ്പാത - പുനരുദ്ധാരണം, 
വ്യൂയിംഗ് ഡെക്ക് നിർമ്മാണം - 
രൂപ് 74 ,35, 991 


ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങ 
ളോടൊപ്പം 50 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും അതോടൊപ്പം തന്നെ 
സുപ ണ്ടിംഗ് എഞ്ചി നീ യർ, ഹാർബർ എഞ്ചി നീ യ റിംഗ് 
സൻ ടൽ സർക്കിൾ, എറ ണാ കു ളം , കൊച്ചി എന്ന 
പേരിൽ ആ വ ശ്യ മാ യ നിര ത ദ വ്യം നിയ മ പ കാ രം 
കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതുമാണ്. അപ്രകാരം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീക രിക്കുന്ന അവ സാന ദിവസം വൈകുന്നേരം 3 . 30 
മണിക്ക് ഹാജരുള്ള കരാറുകാരുടേയോ അവർ രേഖാമൂലം 
അ ധി കാ ര പ്പെ ടു ത്തി യിട്ടുള്ള പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിന്റെ 

ഫേം പിരീഡ് ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം 
ആയിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് 
സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണന 
യ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. സർക്കാർ ഉത്തരവ് നമ്പർ (ആർ. റ്റി .) 
255 / 2 0 04 / F & PD , 29 - 6 - 2004 - ലെ സർക്കാർ ഉത്ത ര വും 
അനു ബന്ധ ഉത്ത ര വു കളും ഈ ദർഘാസിനും ബാധ ക 
മാ യിരിക്കും. ദർഘാസ് ഫാറ ങ്ങൾക്കുള്ളഅപേക്ഷയോ 
പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 
കാര ണവും കാണിക്കാതെ തന്നെ നിര സിക്കു ന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകളുടെ സൂക്ഷ്മ പ രി ശോ ധ ന യിൽ ദേശീയ 
സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന 
നൽകുന്നതാണ്. 


50, 000 


42 , 900 


50, 000 


Office of the Superintending 
Engineer, Harbour Engineering 
Central Circle, 
Ernakulam - 18 . 


(Sd.) 


Superintending Engineer. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 808 / 2009 - 10. 

2009 ജൂ ലൈ 6. 
കേരള ഗവർണ്ണർക്കു വേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, എറണാകുളം ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
തീര ദേശ റോഡുകളുടെ അപഗ ഡേ ഷ നിൽ ഉൾപ്പെടുത്തി 
ത്യശ്ശൂ ർ / എറ ണാ കുളം ജില്ല കളില് താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 4, 5 ഇവയ്ക്ക് 
രൂപ 3,200 +12 .5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 7,800 + 12 .5 % വാറ്റ്, 
ക്രമനമ്പർ 3- ന് രൂപ 2,700 + 12.5 % വാറ്റ്, ക്രമനമ്പർ 6 - ന് രൂപ 
2,600 + 12.5 % വാറ്റ്, ക്രമനമ്പർ 7 - ന് രൂപ 11,200 +12.5 % വാറ്റ്. 

| പ്രവർത്തി തീർക്കേണ്ട കാലാവധി കമ നമ്പർ 1- ന് 
5 മാസം. , കമ ന മ്പർ 2 - ന് 8 മാസം, കമ ന മ്പർ 7 - ന് 
6 മാസം, മറ്റുളളവയ്ക്ക് 4 മാസം. 

കരാറുകാരന്റെ ക്ലാസ്- കമനമ്പർ 7 - ന് " എ ക്ലാസ്സും 
അതിനു മുക ളിലും, മറ്റു ള ള വയ് ക്ക് " ബി യും അതിനു 
മുകളിലും. 

- ദർഘാസ് ഫാറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് 
മദ്ധ്യമേഖല , എറണാകുളം ആഫീസിൽ നിന്നും 24 - 7 - 2009 
മുതൽ 29 - 7 - 2 009 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 

ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത തെളിയി 
ക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. പ്രവർത്തിക്കുളള ദർഘാസ് പ്രവൃത്തിയുടെ 
പേരും മറ്റും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി സീൽ 
ചെയ്ത് 5 - 8 - 2009 വൈകു ന്നേരം 3 മണിക്ക് മുമ്പായി 
രജിസ്ട്രേഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മുഖേന 
എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, മദ്ധ്യമേഖല, 
സുപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ട 
താണ്. 5 - 8 - 2009 വൈകുന്നേരം 3 മണിക്ക് ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ ആയത് തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും 
കാരണവശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെയുണ്ടാ 
കുന്ന കാലതാമസത്തിന് ഡിപ്പാർട്ടുമെന്റ് യാതൊരു കാരണ 
വ ശാലും ഉത്ത ര വാ ദി യാ യി രി ക്കു ന്ന ത ല്ല . ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മണിവരെ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
(രൂപ ) 


( 3 ) 


22,250 


| 29,300 


തൃശ്ശൂർ ജില്ല 
3 / ഇഇ / 2009- 10 - മേത്തല പഞ്ചായത്തിലെ 
എം . ജി. റോഡ്-ഉണ്ടക്കടവ് റോഡിന്റെ 
പുനരുദ്ധാരണം - രൂപ് 8, 89 ,239 
4 / ഇഇ /2009 - 10 - ടി പറമ്പിക്കുളങ്ങര 
അത്താണി റോഡിന്റെ ടി - രൂപ 11,71,732 
5/ ഇ /2009 - 10 - എറിയാട് പഞ്ചായത്തിലെ 
സൊസൈറ്റികുഞ്ഞുമൊയ്തീൻ റോഡിന്റെ 
ടി - - രൂപ 8, 33,111 
6 / ഇഇ / 2009 - 10 - - പുന്നയൂർ പഞ്ചായത്തിലെ 

പെരിയമ്പലം ബീച്ച് റോഡിന്റെ ടി 
രൂപ 6, 20 ,119 


20 , 850 


15 , 550 


21st JULY 2009] 


MARINE DEPARTMENT 


103 


( 1) 


( 2 ) 


(3 ) 


(1) 


( 2 ) 


(3) 


26,700 


22/ ഇഇ /2009 - 10 - ടി ചെട്ടിക്കാട് ചർച്ച് 

മാല്ല്യങ്കര ഫെറി ടി- -രൂപ 10 ,66, 946 
21 23 / ഇഇ/ 2009 - 10 - ചിറ്റാറ്റുകര പഞ്ചായത്തിലെ 

എം . വി . രാഘവൻ ടി രൂപ 2,43,547 


6 , 100 


35,450 


- 6 


28, 500 


- ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1, 3, 8, 11, 
13, 16 ഇവയ്ക്ക് രൂപ 1,500 + വാറ്റ്, കമനമ്പർ 2 , 6, 14 , 17 
ഇവയ്ക്ക് രൂപ 1,800 + വാറ്റ്, ക്രമനമ്പർ 4- ന് രൂപ 1,300 + വാറ്റ്, 
ക്രമനമ്പർ 5 - നും 7 - നും രൂപ 2,200 + വാറ്റ്, ക്രമനമ്പർ 9 - ന് രൂപ് 
1,900 + വാറ്റ്, കമനമ്പർ 10 - ന് രൂപ 1,400 + വാറ്റ്, ക്രമനമ്പർ 
12 - ന് രൂപ 1,200 + വാറ്റ്, കമ നമ്പർ 15 - നും 20 - നും 
രൂപ 1,600 + വാറ്റ്, ക്രമനമ്പർ 18 - ന് രൂപ 2,100 + വാറ്റ്, ക്രമനമ്പർ 
19- ന് രൂപ 1,000 + വാറ്റ്, ക്രമനമ്പർ 21- ന് രൂപ 500 + വാറ്റ്. 


7 


35 , 650 


19,850 


- ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
ക്രമനമ്പർ 1 മുതൽ 12 വരെ 22 -7 - 2009 മുതൽ 28 - 7 - 2009 - ന്, 
12 മണിവരെ, ക്രമനമ്പർ 13 മുതൽ 21 വരെ 22 -7 - 2009 മുതൽ 
29 - 7 - 2009 - ന് 12 മണിവരെ. 


31,550 


10 


- ദർ ഘാസ് പ്രമാണം സ്വീകരിക്കുന്ന തീയതിയും 
സമയവും - കമനമ്പർ 1 മുതൽ 12 വരെ 28 - 7 - 2009 - ന് 
വൈകുന്നേരം 3 മണിവരെ, കമനമ്പർ 13 മുതൽ 21 വരെ 
29 - 7 - 2009 - ന് വൈകുന്നേരം 3 മണിവരെ. 


17 , 450 


7 / ഇഇ/ 2009 - 10 - - കൈപമംഗലം പഞ്ചായ 
ത്തിലെ കെപ മം ഗലം ബോർഡ് 
കൂരിക്കുഴി എ . എം . യു . പി.സ്കൂൾ ബീച്ച് 
റോഡിന്റെ പുനരുദ്ധാരണം - 
രൂപ 14, 16,284 

-- എറണാകുളം ജില്ല 
8/ ഇഇ/2009- 10 - എറണാകുളം ജില്ലയിലെ 
എ . കെ . ജി . നസറത്ത് റോഡിന്റെ 
നിർമ്മാണം - രൂപ 11, 38,074 
9 / ഇഇ)/ 2009 - 10 - - കുമ്പളങ്ങി പഞ്ചായത്തിലെ 
ജവഹർ റോഡിന്റെ നിർമ്മാണം 
രൂപ 14 ,25, 675 
10 / ഇഇ / 2009 - 10 - ചെല്ലാനം പഞ്ചാ യ 
ത്തിലെ കണ്ണമാലി മനീക് റോഡിന്റെ 
പുനരുദ്ധാരണം രൂപ 7, 93,464 
11 / ഇ ഇ / 2009 - 10 - പുത്തൻ വേ ലി ക്കര 
പഞ്ചായത്തിലെ വെള്ളാട്ടു പുറം- 
കണ്ണമാലി ഫ്രണ്ട്സ് റോഡ് നിർമ്മാണം - 
രൂപ് 12 , 60 ,418 
12 | ഈ ഇ | 2009 - 10 - പുത്തൻ വേലി ക്കര 
പഞ്ചായത്തിലെ കോഴിത്തുരുത്ത് ടി 
രൂപ് 6, 97 , 650 
13 / ഇ ഇ / 2009 - 10 - പുത്തൻ വേ ലി ക്കര 
പഞ്ചായത്തിലെ തൊണ്ടെൻ സ്റ്റേഷൻകടവ് 
ലിങ്ക് ടി - - രൂപ് 7,78,092 
14 / ഇഇ / 2009 - 10 - ചെല്ലാനം പഞ്ചായത്തിലെ 
14 -ാം വാർഡിലെ ഫിഷർമെൻ കോളനി 
കോൺക്രീറ്റ് റോഡും ഡയിനിന്റെയും 
നിർമ്മാണം -രൂപ 5,74 ,961 
15 / ഈ ഇ | 2009 - 10 - പു ത്തൻ വേ ലി ക്ക ര 
പഞ്ചായത്തിലെ കല്ലുപാലം -തുരുത്തൂർ 
റോഡിന്റെ നിർമ്മാണം -രൂപ 7,57,080 
16 / ഇ ഇ | 2009 - 10 - പുത്തൻ വേലിക്കര 
പഞ്ചായത്തിലെ പാണ്ടി പാടം ടി 
രൂപ് 11, 41, 814 
17/ ഇഇ / 2009 - 10 - എളങ്കുന്നപ്പുഴ 
പഞ്ചായത്തിലെ സൗത്ത് മാലിപ്പുറം 
മോസ്ക് ടി - രൂപ 10 ,59,876 
18 / ഇഇ / 2009- 10 - ഉദയംപേരൂർ പഞ്ചായ 
ത്തിലെ നെല്ലിയത്ത് കടവ് ടി 
രൂപ് 7,36, 845 
| 19 / ഇഇ / 2009 - 10 - വടക്കേക്കര പഞ്ചായ 
ത്തിലെ കോട്ടുവള്ളിക്കാട് സത്താർ 
ഐലന്റ് പണ്ടിറ്റ് കറുപ്പൻ ലിങ്ക് ടി 
രൂപ് 11, 92,319 
20 / ഇഇ/ 2009 - 10 - ടി ചെട്ടികാട് കുഞ്ഞി 

ത്തെ കോളനി ടി - രൂപ 13,85,080 
21/ ഇഇ / 2009- 10 - ടി ശ്രീനാരായണ ടി 
രൂപ് 4 ,75 ,214 


19,500 


- ദർ ഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
കമനമ്പർ 1 മുതൽ 12 വരെ 28 - 7 - 2009 - ന് 
വൈകുന്നേരം 3. 30 മണിവരെ, ക്രമനമ്പർ 13 മുതൽ 21 വരെ 
29 - 7 -2009 - ന് വൈകുന്നേരം 3.30 മണിവരെ. 


12 


14 ,400 


13 


- പ്രവൃത്തിപൂർത്തീകരിക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 3, 
4 , 8, 10, 11, 12, 13 , 16 ഇവയ്ക്ക് 5 മാസം, ക്രമനമ്പർ 19 - നും 
21 - നും 4 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 


18,950 


14 


28,550 


26,500 


- കരാ റു കാ രന്റെ ക്ലാസ്- കമനമ്പർ 12 - നും 19 - നും 
" ഡി യും അ തി ലു പ രിയും മറ്റു ള്ള വയ് ക്ക് " സി യും 
അതിലുപരിയും. 

- സർക്കാർ ഉത്തരവ് 84/ 97 പി . ഡബ്ലിയു . ആന്റ് ടി തീയതി 
10 - 8 - 1997 നിബന്ധനകളും പൊതുമരാമത്ത് വകുപ്പിലേയും 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേയും ദർഘാസ് സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
കാരണം കൂടാതെ ദർഘാസ് റദുചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്ന 
തിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് 
ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


18 , 450 


29, 850 


34, 650 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
എറണാകുളം ഡിവിഷൻ, 

( ഒപ്പ്) 
മുനമ്പം, പള്ളിപ്പോർട്ട് പി. ഒ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


19 


11,900 


